O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 04 
Tuesday , 04th January 2022 


1197 ധനു 20 


1943 പൌഷം 14 


20th Dhanu 1197 


14th Pousha 1943 


വാല്യം 11 


നമ്പർ 


1 


Vol . XI 


No. 


Part III 


Dairy Development Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


04th January 2022 


KERALA GAZETTE 


1 


REGISTRATION CERTIFICATE 


No. C - 1234 2020 , 


10th November 2021 . 


I do hereby certify in exercise of the powers conferred on me under Section 7 of the 
Kerala Co - operative Societies Act , 1969 ( Act 21 of 1969 ) that the following Society the 
particulars which is furnished in the categorical statement is registered by me today as a 
Co - operative Society under the said Act , on the basis of limited liability and that the bye - laws 
of the aforesaid Society are also hereby registered under the said section , 


തരം തിരിച്ചുള്ള പട്ടിക 


1 . 


സംഘത്തിന്റെ പേര് - ആമപ്പാറ ക്ഷീരോല്പാദക സഹകരണ സംഘം , ക്ലിപ്തം നമ്പർ 
എം . 315 ( ഡി ) ആപ്കോസ് . 


2 . 


3 . 


രജിസ്റ്റർ ചെയ്ത തീയതി - 10-11-2021 . 
മേൽ വിലാസം - ആ മപ്പാറ ക്ഷീരോല്പാദക സ ഹ ക രണ സംഘം , ക്ലിപ്തം നമ്പർ 
എം . 315 ( ഡി ) ആപ്കോസ് 


4 . 


5 . 


6 . 


7 . 


പോസ്റ്റാഫീസ് കോട്ടക്കൽ കുറ്റിപ്പുറം . 
താലൂക്ക് - തിരൂർ . 
ജില്ല മലപ്പുറം 
പ്രവർത്തന പരിധി - കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ 22 , 23 വാർഡുകൾ ഉൾപ്പെട്ട 

മദസപ്പടി , ആമപ്പാറ , ആമപ്പാറ ജംങ്ഷൻ എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെട്ടതും . 
വടക്ക് - കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ എട്ടാം വാർഡ് . 
തെക്ക് - മാറാക്കര പഞ്ചായത്ത് . 
പടിഞ്ഞാറ് - കുറ്റിപ്പുറം തോട് . 
കിഴക്ക് - കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ 21 -ാം വാർഡ് അതി രു കൾ വരുന്ന 

. 
പദേശങ്ങൾ . 


8 . 


ബാദ്ധ്യത 

-അടച്ചുതീർത്ത ഓഹരിക്ക് തുല്യം . 


9 . 


10 . 


11 . 


പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും . 
അംഗീകൃത ഓഹരി മൂലധനം- 1,00,000 . 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും നിക്ഷേപങ്ങളുടെയും ആകെ 

തുക , ഓഹരി മൂലധനം , സഞ്ചിതമായ കരുതൽ ധനം , കെട്ടിടനിധി എന്നിവയുടെ 
ആകെ തുക യിൽ നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ള തുകയുടെ 
പത്തിരട്ടിയിൽ കവിയാൻ പാടുള്ളതല്ല . 


ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം , മലപ്പുറം . 


( ഒപ്പ് ) 
ഡെപ്യൂട്ടി ഡയറക്ടർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 . 


Digitally signed by Salim A 
Date : 2022.01.04 03:16:07 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


